Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1381 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിഷ്ണുദേവ്‌ മകന്‍ 30 
2 താരാദേവി മകള്‍ 26 


പരേതന്റെ ഭാരൃയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല. 
മുകളില്‍ പരാമര്‍ശിച്ചവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കൂട്ടനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ 
ഹാജരായി രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി4-8744,/2020. 2021 ജനുവരി 12. 


കുട്ടനാട്‌ താലൂക്കില്‍ പുളിങ്കുന്ന്‌ വില്ലേജില്‍ മങ്കൊമ്പ്‌ 
മുറിയില്‍ ചിറത്തറ വീട്ടില്‍ ഷിജൂുമോന്‍ ദേവസു വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുലപ്പെട്ട്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പുളിങ്കുന്ന്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്ന 
വസ്തുതകള്‍ ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. അപേക്ഷകന്റെ മാതാവ്‌ 
അന്നമ്മ 9-7-2020-90 തീയതിയില്‍ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാ്രമാണുള്ളത്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഓസേഫ്‌ ദേവസ്യാ ഭര്‍ത്താവ്‌ 80 

2 സലിജര്‍ ദേവസ്യാ മകന്‍ 57 

3 ബെറ്റ്സിമോള്‍ ദേവസ്യാ മകള്‍ 52 

4 ബിനോമോള്‍ ദേവസ്യാ si 45 

5 ബിഷിമോള്‍ ദേവസ്യാ [ഴി 43 

6 ഷിജു മോന്‍ ദേവസ്യാ മകന്‍ 39 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മുകളില്‍ 
പരാമര്‍ശിച്ചവര്‍ മാര്തമാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ എന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കൂട്ടനാട തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൂട്ടനാട. 


(പ്പ) 


തഹശീല്‍ദാര്‍. 





Chengannur Taluk 
പരസ്യം 


നമ്പര്‍ സി-6607/2020. 2020 ഒക്ടോബര്‍ 30. 


ചെങ്ങന്നൂര്‍ താലൂക്കില്‍ മുളക്കുഴ വില്ലേജില്‍ മുളക്കുഴ 
മുറിയില്‍ പീടികപ്പറമ്പില്‍ വീട്ടില്‍ ചാക്കോ ഈപ്പന്‍, 
ഷേര്‍ളി ചാക്കോ എന്നിവര്‍ യഥാക്രമം 21-4-2018, 30-7-2016 
എന്നീ തീയതികളില്‍ മരിച്ചുപോയെന്നും ടിയാളുകളുടെ പേരി 
ലുള്ള വിവിധ ആവശൃത്തിന്‌ അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതരുടെ മകള്‍ ടിയില്‍ 


95 


നിധി സാറാ ചാക്കോ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ മുളക്കുഴ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാളുകള്‍ 
21-4-2018, 30-7-2016 എന്നീ തീയതികളില്‍ മരിച്ചുപോയ 
താണെന്നും പരേതരുടെ അവകാശികളായി താഴെപ്പറയുന്ന 
2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നിഖില മറിയം ചാക്കോ മകള്‍ 24 

2 നിധി സാറാ ചാക്കോ 20 


2 


പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും 
ടി പരേതര്‍ക്ക്‌ അവിവാഹിതരായ സഹോദരങ്ങളില്ലാത്തതിനാലും 
ടി ആനുകൂലൃം കൈപ്പറ്റുന്നതിന്‌ മേല്‍പ്പറഞ്ഞ വരാണ്‌ 
പരേതരുടെ അവകാശികള്‍ എന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ രേഖാമൂലം ചെങ്ങന്നൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. 
മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


കാലാവധി കഴിഞ്ഞോ തപാല്‍ 


താലൂക്കാഫീസ്‌, 
ചെങ്ങന്നൂര്‍. 


പ്പ) 


തഹശീൽദാർ. 





Mavelikkara Taluk 
പരസ്യം 
(൬) 


നമ്പര്‍ സി1-8193/2020. 2020 നവംബര്‍ 2. 


മാവേലിക്കര താലൂക്കില്‍ നൂറനാട്‌ വില്ലേജില്‍ 
നടുവിലേമുറിയില്‍ സുഭാഷ്‌ ഭവനം വീട്ടില്‍ കുഞ്ഞുപ്പിള്ള, റ്റി. 
30-6-2018-ല്‍ മരിച്ചു പോയിട്ടുള്ള തിനാല്‍ അവകാശികളെ 
തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാരൃ ടിയില്‍ സരസ്വതിയമ്മ ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്മേല്‍ നൂറനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍നിന്നും 
പരേതന്റെ നിയമപരമായ അവകാശികള്‍ താഴെപ്പറയുന്ന 
വരാണെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സരസ്വതിയമ്മ ഭാര്യ 69 

2 സുഭാഷ്ച്ര്്രന്‍ മകന്‍ 42 


3 സുധിഷ്ചന്ദ്രന്‍ 38 


മമ 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ മുകളില്‍പ്പറഞ്ഞ മൂന്നുപേരും മാരധ്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മൂതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാക്കേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1382 





(2) 


നമ്പര്‍ സി1-8മ27/2020. 2020 നവംബര്‍ 2. 


മാവേലിക്കര താലൂക്കില്‍ ചെന്നിത്തല വില്ലേജില്‍ 
ചെറുകോല്‍ മുറിയില്‍ കീച്ചേരേത്ത്‌ വീട്ടില്‍ സദാശിവന്‍, പി. എന്‍. 
31-8-2020-ല്‍ മരിച്ചു പോയിട്ടുള്ള തിനാല്‍ അവകാശികളെ 
തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
മകന്‍ ടിയില്‍ രഞ്ജിത്ത്‌, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്മേല്‍ ചെന്നിത്തല വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍നിന്നും 
പരേതന്റെ നിയമപരമായ അവകാശികള്‍ താഴെപ്പറയുന്ന 
വരാണെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രമണി സദാശിവന്‍ ഭാര്യ 60 

2 രമ്യ, ആര്‍. മകള്‍ 31 

3 രഞ്ജിത്ത്‌, എസ്‌. മകന്‍ 27 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ മുകളില്‍പ്പറഞ്ഞ മൂന്നുപേരും മാധ്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി1-8229/2020. 2020 നവംബര്‍ 2. 


മാവേലിക്കര താലൂക്കില്‍ പാലമേല്‍ വില്ലേജില്‍ 
പണയില്‍ മുറിയില്‍ നെടിയപറമ്പില്‍ പടിഞ്ഞാറെപ്പുരയില്‍ വീട്ടില്‍ 
അശോകന്‍, സി. എന്‍. 26-5--2020-ല്‍ മരിച്ചുപോയിട്ടുള്ളതിനാല്‍ 
അവകാശികളെ തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടിയില്‍ അമ്പിളി, എം. എസ്‌. 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ പാലമേല്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകള്‍ 
പരിശോധിച്ചതില്‍നിന്നും പരേതന്റെ നിയമപരമായ 
അവകാശികള്‍ താഴെപ്പറയുന്നവരാണെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അമ്പിളി, എം. എസ്‌. ഭാര്യ 47 

2 അരൂണ്‍ അശോകന്‍ മകന്‍ 21 

3 അശ്വതി അശോക്‌ (മൈനര്‍) മകള്‍ 6 

4 അമ്മിണി മാതാവ്‌ 72 


പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാ 
ക്കുന്നതിന്‌ മുകളില്‍പ്പറഞ്ഞ നാലുപേരും മാത്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


96 


(4) 


നമ്പര്‍ സി1-773/2020. 2020 ഒക്ടോബര്‍ 28. 


മാവേലിക്കര താലൂക്കില്‍ പാലമേല്‍ വില്ലേജില്‍ 
ഉളവുക്കാട്‌ മുറിയില്‍ പ്ലാവിള തെക്കതില്‍ വീട്ടില്‍ പുരുഷന്‍ 
3-10-2006-©8 മരിച്ചുപോയിട്ടുള്ളതിനാല്‍ അവകാശികളെ തെളിയി 
ക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
ടിയില്‍ ഷീല, എല്‍. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ 
പാലമേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍നിന്നും പരേതന്റെ 
നിയമപരമായ അവകാശികള്‍ താഴെപ്പറയുന്നവരാണെന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷ്വീല, എല്‍. ഭാര്യ 46 

2 പാര്‍വതി, പി. എസ്‌. മകള്‍ 23 


3 രേവതി, പി. എസ്‌. » 20 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലാത്തതാകയാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ മുകളില്‍പ്പറഞ്ഞ മൂന്നുപേരും മാരധ്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി1-8481/2020. 2020 ഒക്ടോബര്‍ 28. 


മാവേലിക്കര താലൂക്കില്‍ നൂറനാട്‌ വില്ലേജില്‍ 
പണയില്‍ മുറിയില്‍ കടുവിങ്കല്‍ വീട്ടില്‍ കേശവന്‍ നായര്‍, എം. 
21-1-2020-ല്‍ മരിച്ചു പോയിട്ടുള്ള തിനാല്‍ അവകാശികളെ 
തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
മകള്‍ ടി വില്ലേജില്‍ ടി മുറിയില്‍ പ്ലാനറ്റ്‌ (കടുവികകല്‍ കിഴക്കതില്‍) 
വീട്ടില്‍ സിന്ധു, വി. കെ. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ 
പാലമേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍നിന്നും പരേതന്റെ 
നിയമപരമായ അവകാശികള്‍ താഴെപ്പറയുന്നവരാണെന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഡി. വിലാസിനിയമ്മ ഭാര്യ 69 

2 ശ്രീകുമാര്‍, വി. കെ. മകന്‍ 49 

3 സിന്ധു, വി. കെ. മകള്‍ 47 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലാത്തതാകയാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശുങ്ങള്‍ക്ക്‌ ഹാജരാ 
ക്കുന്നതിന്‌ മുകളില്‍പ്പറഞ്ഞ മൂന്നുപേരും മാത്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1383 





(6) 


നമ്പര്‍ സി1-8482/2020. 2020 ഒക്ടോബര്‍ 28. 


മാവേലിക്കര താലൂക്കില്‍ പാലമേല്‍ വില്ലേജില്‍ 
കുടശ്ശനാട്‌ മുറിയില്‍ ഇളയിനേത്ത്‌ വടക്കതില്‍ വീട്ടില്‍ 
ദേവകിയമ്മ 7-7-2000-ല്‍ മരിച്ചു പോയിട്ടുള്ള തിനാല്‍ 
അവകാശിയെ തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകള്‍ ടിയില്‍ ഓമനയമ്മ ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്മേല്‍ പാലമേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകള്‍ പരിശോധിച്ച 
തില്‍നിന്നും പരേതയുടെ നിയമപരമായ അവകാശി 
താഴെപ്പറയുന്നവരാണെന്ന്‌ കാണുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ഓമനയമ്മ മകള്‍ 71 


പരേതയുടെ ഭര്‍ത്താവും മരണപ്പെട്ടിട്ടുള്ളതാണ്‌. ആകയാല്‍ 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കു 
ന്നതിന്‌ പരേതയുടെ ഏക മകളായ ഓമനയമ്മ മാ്രതമാണ്‌ 
പരേതയുടെ നിയമാനുസൃത അവകാശിയെന്ന്‌ തെളിയിക്കുന്ന 
ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ സി1-8606/2020. 2020 ഒക്ടോബര്‍ 28. 


മാവേലിക്കര താലൂക്കില്‍ തൃപ്പെരുന്തുറ വില്ലേജില്‍ 
കിഴക്കേവഴി മുറിയില്‍ DH OA ANS വീട്ടില്‍ 
പി. വി. ഗോപാലകൃഷ്ണപണിക്കര്‍ 3-7-2020-ല്‍ മരിച്ചു 
പോയിട്ടുള്ളതിനാല്‍ അവകാശികളെ തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ ടിയില്‍ രത്നമ്മ, എം. 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ തൃപ്പെരുന്തുറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍നിന്നും പരേതന്റെ 
നിയമപരമായ അവകാശികള്‍ താഴെപ്പറയുന്നവരാണെന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രത്നമ്മ, എം. ഭാര്യ 77 

2 രാജീവ്‌, ജി. മകന്‍ 48 

3 സജീവ്‌, ജി. 47 

4 ബിന്ദു, ജി. മകള്‍ 45 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലാത്തതാകയാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ മുകളില്‍പ്പറഞ്ഞ നാലുപേരും ALMA പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ പരസ്ൃതീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
മാവേലിക്കര. 


(പ്പ) 


തഹശീൽദാർ. 


Gaz. No. 8/2021/DTP (CLR). 


97 


KOTTAYAM DISTRICT 
Meenachil Taluk 


പരസ്യം 


() 


നമ്പര്‍ സി2-10800/2020. 2020 ഒക്ടോബര്‍ 20. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ കാണക്കാരി 
വില്ലേജില്‍ കുറുമുള്ളൂര്‍ കരയില്‍ ചിറയില്‍ വീട്ടില്‍ 
സി. ജെ. ജോസഫ്‌ എന്നയാള്‍ 28-6-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ള 
താണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിക്കപ്പെട്ട 
അപേക്ഷയില്‍ കാണക്കാരി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിയതില്‍ പരേതന്‍ താഴെപ്പറയുന്ന 
അവകാശികള്‍ ഉള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അന്നമ്മ ജോസഫ്‌ ഭാര്യ 20 

2 ഷേര്‍ളി ജോസഫ്‌ മകള്‍ 48 

3 സിജിമോന്‍ ജോസഫ്‌ മകന്‍ 44 

4 ഷൈനി ജോസഫ്‌ മകള്‍ 38 


ആയതിനാല്‍ ടി ആവശൃത്തിലേക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത്‌ 
ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം അറിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത തീയതിക്ക്‌ ശേഷവും തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-10799/2020. 2020 ഒക്ടോബര്‍ 20. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ കാണക്കാരി 
വില്ലേജില്‍ കടപ്പൂര്‌ കരയില്‍ ചിറക്കുഴിയില്‍ വീട്ടില്‍ 
മാത്യു, സി. ഡി. എന്നയാള്‍ 16-2-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ള 
താണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിക്കപ്പെട്ട അപേക്ഷയില്‍ 
കാണക്കാരി വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ പരേതന്‍ താഴെപ്പറയുന്ന അവകാശികള്‍ 
ഉള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അന്നമ്മ മാത്യൂ ഭാര്യ 66 

2 മജോ മാത്യു മകന്‍ 41 

3 മഞ്ചു മാത്യു മകള്‍ 39 

4 മനോജ്‌ മാത്യു മകന്‍ 35 


ആയതിനാല്‍ ടി ആവശൃത്തിലേക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത്‌ 
ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം അറിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത തീയതിക്ക്‌ ശേഷവും തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല. 


